Kerala Gazette No. 37 dated 18th September 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ . എസ്.) 


ഡാ 


. 


( 1) 


നമ്പർ എഫ് -12755/ 2018 . 


2018 ആഗസ്റ്റ് 2. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന:- (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) പത്തനാപുരം താലൂക്കിൽ തലവൂർ വില്ലേജിൽ മഞ്ഞക്കാല പനയറ പുത്തൻ വീട്ടിൽ ശ്രീദേവിയമ്മ സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 11 -6- 2018 , 7-7 -2018 എന്നീ തീയതികളിലെ എഫ്1 - 9828/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


- (പ്രസ്തുത അപേക്ഷ ക ളിൻമേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടു കളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ ത നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 


താലൂക്ക് 


വിലേജ് സർ / റീ 6-3 -2010 - ലെ 

പുനർ 
ബ്ലോക്ക് സർവ്വ/സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന് 


മേൽവിലാസവും 


(1 ) 


(2 ) 


( 7) 


ഓടനാവട്ടം- 31 


- 15,000 


ശ്രീമതി ശ്രീദേവിയമ്മ, കൊട്ടാരക്കര 
പനയറ പുത്തൻ വീട്, 
മഞ്ഞക്കാല , തലവൂർ, 


138/ 24 
പഴയ സർ 

138 / 9, 


Residential plot 
with Corp./ Mun./ 
Pan . road access 


Residential plot 

with road 


access 


പത്തനാപുരം 


138 / 25 


പഴയ സർവെ 

138 / 10 


Gaz. No. 37 /2018/DTP/ CLR ( Fair Value - Supplement). 


217 


നമ്പർ എഫ് - 7863 / 2018. 

2018 ആഗസ്റ്റ് 8. 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4 ). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
( 3) കൊട്ടാരക്കര താലൂക്കിൽ വെളിനല്ലൂർ വില്ലേജിൽഉബൈസ്മൻസിലിൽ ഷറഫുദ്ദീൻ, ടിയാൻ ഭാര്യ 

ഷെരീഫാബീവി എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 
കൊട്ടാരക്കര തഹശീൽദാരുടെ 11 - 4- 2018 , 28- 5 -2018 , 11 - 7- 2018 എന്നീ തീയതികളിലെ എഫ്1 - 2080/ 2018 -ാം നമ്പർ 

റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തു ക്ക ളുടെ ക്ലാസി ഫി ക്കേ ഷൻ തെറ്റായി വില നിർണ്ണ യിച്ച് വിജ്ഞാ പനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടു ക ളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 
അപേക്ഷകന്റെ വില്ലേജ് സർ / റീ 6 - 3 - 2010 - ലെ 

പുനർ 

- പുനർ 
- പേരും 

താലൂക്ക് ബ്ലോക്ക് സർ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
മേൽവിലാസവും 

നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
- വിലയും 

- ഒന്നിന്) 
- (1 ) 

(3 ) ( 4) - ( 5 ) 

( 7 ) 
ശ്രീ . ഷറഫുദ്ദീൻ, കൊട്ടാരക്കര വെളിനെല്ലൂർ- 38 11/ 16 - 

Wet Land 

Garden land - 15, 000 
ടിയാൻ ഭാര്യ 

- 2 ,000 

with road 
ഷെരീഫാബീവി, 

access 
ഉബൈസ് മൻസിൽ, 
വെളിനെല്ലൂർ, 
കൊട്ടാരക്കര 


- ( 2 ) 


നമ്പർ എഫ് -9193 / 2018 . 

2018 ആഗസ്റ്റ് 10 . 
വിഷയം:- -ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ മാങ്കോട് വില്ലേജിൽ അഴപ്പറ വീട്ടിൽ ശ്രീമതി ഗോമതി അമ്മ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 17 - 4- 2018, 11 - 7- 2018 എന്നീ തീയതികളിലെ എഫ്1- 6058 /17 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷ ക ളിൻമേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടു കളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പകാ രമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാ രമുള്ള ശരിയായ 
ക്ലാസി ഫി ക്കേ ഷൻ ചേർത്തും അ വ യ നു സൃ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


218 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്/ സർ / റീ 

6- 3 - 2010 - ലെ 

പുനർ 
ബ്ലോക്ക് സർവ്വ/ സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


താലൂക്ക് 


- ( 1) 


( 2) 


( 7 ) 


215 / 7 


- 6 , 000 


Govt. property 

| Re. 1 


Garden Land 
without road 


ശ്രീമതി ഗോമതി അമ്മ, കൊട്ടാരക്കര - മാങ്കോട്- 52 
അഴപ്പറ വീട്, 
മാങ്കോട്, 
കൊട്ടാരക്കര 


access 


നമ്പർ എഫ് - 18337 / 2017 . 


2018 ആഗസ്റ്റ് 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം താലൂക്കിൽ കോട്ടപ്പുറം വില്ലേജിൽ പരവൂർ ആന്നൂർ തൊടിയിൽ വസന്തകുമാരി സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊല്ലം തഹശീൽദാരുടെ 4- 8- 2018 - ലെ ബി18 - 16333 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- (പസ്ത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2 ) പ്രകാ രമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അവ യ് നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3 -2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 
പേരും 


വിലേജ്/ സർ / റീ 6 -3- 2010 - ലെ 

പുനർ 
ബ്ലോക്ക് സർവ്വ/ സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
ഒന്നിന്) 


മേൽവിലാസവും 


താലൂക്ക് 


(1) 


കൊല്ലം 


പാരിപ്പള്ളി- 37 


52/1 


Govt. property 


ശ്രീമതി വസന്തകുമാരി, 
ആന്നൂർ തൊടിയിൽ, 
കോട്ടപ്പുറം, പരവൂർ, 
കൊല്ലം 


Residential plot - 25,500 
with Mun ./pan ./ Corp . 

road access 


219 


നമ്പർ എഫ് - 10343 / 2018 . 


2018 ആഗസ്റ്റ് 16. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന:- (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ കോട്ടുക്കൽ വില്ലേജിൽ വട്ടപറമ്പിൽ രാജേഷ് ഭവനത്തിൽ ശ്രീമതി ബേബിഗിരിജ 

സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 30 -4 - 2018, 2 -7 - 2018 എന്നീ തീയതികളിലെ എഫ്1-7181/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- (പസ്ത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാ ന ത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർ ദ്ദേ ശ ത്തിന്റെ അടിസ്ഥാ ന ത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വിലേജ്/ സർ / റീ 6 - 3 - 2010 - ലെ 

പുനർ 
ബ്ലോക്ക് സർ / സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
നമ്പർ ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

വിലയും 
- ( 3 ) ( 4 ) ( 5) 

( 6 ) 


പുനർ 
നിർണ്ണയിച്ച 
- വില ( ആർ 
ഒന്നിന്) 


(2 ) 


( 7 ) 


223 / 17 


- 


U 


- 10, 000 


ശ്രീമതി ബേബിഗിരിജ , കൊട്ടാരക്കര കോട്ടുക്കൽ-43 
രാജേഷ് ഭവനം, 
വട്ടപറമ്പിൽ, 
കോട്ടുക്കൽ വില്ലേജ്, 
കൊട്ടാരക്കര 


Hill tract with 
road access 

- 5 , 500 


Garden Land 
with road 
access 


നമ്പർ എഫ് - 15188 / 2018 . 

2018 ആഗസ്റ്റ് 29. 
വിഷയം: ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1 - 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 


(3 ) പുനലൂർ താലൂക്കിൽ പുനലൂർ വില്ലേജിൽ വിളയിൽ വീട്ടിൽ ശ്രീ. ഷബാനു ഹബീക്ക് ജാൻ സമർപ്പിച്ച് 

അപേക്ഷ . 


( 4) പുനലൂർ തഹശീൽദാരുടെ 6- 7- 2018- ലെ ബി6 - 6631 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പസ്ത അപേക്ഷ ക ളിൻ മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടു ള്ള താ ണ് . ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേ ഷൻ ചേർത്തും അ വ യ നു സ ത മായ വില ചേർത്തും വിജ്ഞാ പനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


220 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ് 


സർ / 6 - 3 - 2010 - ലെ 

പുനർ 
സബ് വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച 
ഡിവിഷൻ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

- വിലയും 


പുനർ 
നിർണ്ണയിച്ച 
വില ( ആർ 
- ഒന്നിന്) 


- (1) 


- (7 ) 


404 /1149 


Govt . property 


- 24,710 


ശ്രീ . ഷബാനു ഹബീക്ക് ജാൻ, പുനലൂർ പുനലൂർ 
വിളയിൽ വീട്, 
പുനലൂർ 


Residential plot 

with Private 
road access 


നമ്പർ എഫ് - 12418 / 2018 . 


2018 ആഗസ്റ്റ് 2. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ വില്ലേജിൽ താഴം, പെരുമ്പുഴ, തടവിള പുത്തൻ വീട്ടിൽ ശ്രീമതി തങ്കമണി 

സമർപ്പിച്ച അപേക്ഷ . 
( 3) കൊല്ലം തഹശീൽദാരുടെ 2 - 6 - 2018 , 17 - 7 - 2018 എന്നീ തീയതികളിലെ ബി18 - 8996 / 18 -ാം നമ്പർ 

- റിപ്പോർട്ടുകൾ. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


- Sub 


- St. 

No. 


Block 
No. 


Re - survey 

No. 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


Division 

No. 


- (1) 


(2) 


(3) 


(4) 


(5) 


( 6) 


(7) 


(8) 


- ( 9 ) 


1 


18 


407 


18 


Kottamkara 


Kollam 


Elampalloor 


| 10, 000 


Garden land 
with road 

access 


( 8 ) 


നമ്പർ എഫ് - 10343 / 2018. 


2018 ആഗസ്ത് 


10 . 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊട്ടാരക്കര താലൂക്കിൽ കോട്ടുക്കൽ വില്ലേജിൽ വട്ടപറമ്പിൽ, രാജേഷ് ഭവനത്തിൽ ശ്രീമതി ബേബിഗിരിജ 
- സമർപ്പിച്ച അപേക്ഷ . 


( 3 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 30 - 4 - 2018, 2 -7 - 2018 എന്നീ തീയതികളിലെ എഫ്1 - 7181/ 2018 -ാം നമ്പർ 
- റിപ്പോർട്ടുകൾ. 


| 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോ യ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാ ന ത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
Gaz. No. 37/2018/DTP/ CLR (Fair Value-Supplement ). 

221 


Si. 
No . 


Block 
No. 


Re - survey 

No . 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 

per Are 


Sub 
Division 

No . 
(4) 
1772 


(8 ) 


( 9 ) 


(1) 
- 1 


(2) 
43 


(3) 
223 


- ( 5) 
Itiva 


- (6) (7) 
Kottarakkara Kottukkal 


10, 000 


Garden land 
with road 

access 


( 9 ) 


നമ്പർ എഫ് - 18337 / 2018 . 

| 2018 ആഗസ്റ്റ് 13. 
വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു. 
സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

( 2) കൊല്ലം താലൂക്കിൽ കോട്ടപ്പുറം വില്ലേജിൽ പരവൂർ, അന്നൂർ തൊടിയിൽ വസന്തകുമാരി സമർപ്പിച്ച അപേക്ഷ . 

(3) കൊല്ലം തഹശീൽദാരുടെ 4- 8- 2018 -ാം തീയതിയിലെ ബി18 - 16333 /18 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോ യ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാ ന ത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


| SI. 
No. 


Block 
No. 


Re- survey 

No. 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 

per Are 


Sub 
Division 
| No . 

(4) 
1-2 


6 


(7) 


- (8 ) 


( 9 ) 


- (1) 
- 1 


(2) 
37 


(3) 
52 


(5) 
Parippally 


Kollam 


Parippally 


25. 500 


Residential plot 
with Corp./Mun ./ 
Pan . road 

access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ( ജനറലിന്റെ നടപടിക്രമം 

( ഹാജർ : പി . റ്റി. എബ്രഹാം) 
നമ്പർ സി11 - 147903 / 2017. 

2018 ജൂ ലൈ 31. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ 

- റീ സർവ്വ നമ്പർ 424 /3- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന: - ( 1) അടൂർ താലൂക്കിൽ കട മ്പ നാട് വില്ലേജിൽ തുവയൂർ തെക്ക് വള്ളിവിള കിഴക്കേ തിൽ വീട്ടിൽ 

ശ്രീ . ഐ . അലക്സ് സമർപ്പിച്ച അപേക്ഷ . 


( 2 ) അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീ സ റുടെ 11 - 11 - 2017 , 29 - 5 - 2018 എന്നീ തീയ തി ക ളില 

സി3 - 7920/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനം തിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കട മ്പ നാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവെ 
നമ്പർ 424 / 3 - ൽപ്പെട്ട ഭൂമി ന്യായ വില രജി സ്റ്റ റിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റാ യി രേ ഖ പ്പെ ടു ത്തി ന്യായ വില 
നിശ്ച യിച്ചത് പുനർ നിർണ്ണ യി ക്ക ണ മെന്ന് കാണിച്ചു കൊണ്ട് സൂചന ( 1) പ്രകാരം ശീ . എ . അലക് സ് നൽകിയ 
അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം കടമ്പനാട് വില്ലേജിൽ 3347 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കെവ ശ ത്തിലും 
കരം തീരു വ യിലും ഉട മ സ്ഥ ത യിലും ഉള്ള താ ണെന്നും ടി വസ്തു വിന് ആർ ഒന്നിന് - 83, 125 ന്യായ വില നിശ്ചയിച്ച് 
“ Residential plot with private road access ”എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 ) പ്രകാരം തിരുവല്ല റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


222 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവെ നമ്പർ 
424 / 3 - ൽപ്പെട്ട ഭൂമി “Residential plot with private road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 83, 125 
ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


-- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No . C11 / 147903/ 17 

31st July 2018 . 
Whereas , it is expedient to publish a notification showing revised Fair Value of Land as required under Section 
28A of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 
District - Pathanamthitta. 


Taluk - Adoor. 


Village — Kadambanad . 


Sy. 
No . 


Re- Sy. 
Block 


Re - Sy. 
No. 


Sub Div . 

No. 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


- (1) 


(2) 


(3) 


(4) 


(5) 


(6) 


( 7) 


(8 ) 


( 9 ) 


14 


424 


Panchayath 


Re. 1 


- 83 , 125 


Residential plot 
with Private 
road access 


Collectorate , 
Pathanamthitta . 


(Sd.) 
District Collector (i/c). 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : പി. റ്റി. എബ്രഹാം (i/c) 


നമ്പർ സി11 - 171553 / 2018 . 


2018 ആഗസ്റ്റ് 6. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 21- ൽ 
- റീ സർവെ നമ്പർ 31/ 11 - ൽ പ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ കുമ്പനാട് പുല്ലുകാലായിൽ വീട്ടിൽ ശ്രീ. പി. സി . ചാക്കോ 

- സമർപ്പിച്ച് അപേക്ഷ . 


- (2 ) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 25- 5 - 2018 - ലെ എ2- 4384 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 21 - ൽ റീസർവെ നമ്പർ 31/ 
11- ൽ പ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. പി . സി . 
ചാക്കോ സമർപ്പിച്ച അപേക്ഷയിൻമേൽ തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ള 
താണ്. 

അപേക്ഷാസ്ഥലം കോയിപ്രം വില്ലേജിൽ 6702 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . പി . സി . ചാക്കോയുടെ കൈവശ 
ത്തിലും കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് | 21, 000 ന്യായവില നിശ്ചയിച്ച് 
“ നിലം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

ഉത്തരവ് 
പത്ത നം തിട്ട ജില്ല യിൽ തിരു വല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 21- ൽ റീസർവെ 
നമ്പർ 31/ 11- ൽപ്പെട്ട ഭൂമി “ നിലം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് | 21,000 ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 


-- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന 
കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


223 


FORM C 


NOTIFICATION 


No. C11/171553 /18. 

6th August 2018 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995 , 
the fair value of land in Pathanamthitta District is hereby fixed finally as shown in schedule hereto : 

SCHEDULE 

District Pathanamthitta . 
Taluk — Thiruvalla . 

Village — Koipram . 


Sy . 
No. 


Re- Sy. 
Block 


Re - Sy. 
No . 


Sub Div. 

No . 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised fair 
value per Are 


(8 ) 


(9) 


(1) 
- 


(2) 
21 


(3) 
31 


(4) 
11 


(5) 
Panchayath 


(0 
. 


(7) 
Wetland 


1,25,000 


21,000 


Collectorate 
Pathanamthitta . 


( Sd .) 
District Collector (i) c ). 


FORM ‘ A ’ 
(See Rule 4 ) 


NOTIFICATION 
No. L .Dis . 3308 /2018 /C3. 

14th August 2018 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Sub -rule (7 ) of rule 3 and rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , Therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re - survery numbers of the Village and Taluk mentioned 
against each , shall be as shown aginst it in column (11) thereof: 

SCHEDULE 

District - Pathanamthitta. 
Taluk – Konni. 

Village — Konnythazham . 


SerialNo. 


SurveyNo. 


SubDivisionNo. 


Re-surveyBlock 


Re-surveyNo. 


Re-survey SubDivisionNo. 


Nameoflocalbody Panchayat/Municipality/ Corporation 


Panchayat/ Municipality/ Corporation 


NameandNumber ofWard 


Classification byuse 


FairValue perArein 


(4) 


(5) 


(6 ) 


(8 ) 


( 11) 


(1) 
1 


(2) 
40 


(3) 
3 


Panchayath 


Konni 


(9) (10) 

Residential 
Plot with Panchayat 

road access 


25 ,000 


Revenue Divisional Office , 


(Sd .) 
Revenue Divisional Officer. 


Adoor . 


224 


THRISSUR DISTRICT 

FORM A 
(See Rule 4 ) 
NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act , 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey /Re- survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11) thereof. 


( 1) 


No. Kdis- 993 / 2018 / B5 . 


24th July 2018 . 


SCHEDULE 


District — Thrissur. 


Taluk — Chalakudy. 


Village - Perambra . 


Sl. 
No. 


Sy. 
No. 


Sub 
Div. 
No. 


Re- Survey Re -Survey Re- Survey Municipality / Name Name & Classi- Fair 
Block No. Sub division Panchayath of Local No. of fication Value 

No. Corporation Body ward by use per Are 

Pan ./Muni./Corp . 
(4) (5 ) (6 ) (7) (8 ) (9) ( 10 ) ( 11 ) 
Chalakudy Chalakudy 

Private 72 ,500 
Road access 


(1) (2) 


(3) 


1 606 


41 


( 2 ) 


No . K .Dis - 148 /2018/B5. 


30th August 2018 . 


SCHEDULE 


District — Thrissur. 


Taluk — Chalakudy. 


Village - Kuttichira. 


Sl. 
No. 


Sy. 
No 


Sub Re- Survey Re -Survey Re -Survey Municipality / Name Name & 
Div. Block No. Sub division Panchayath / of Local No. of 
No. 

Corporation Body w ard 

Pan ./Muni./Corp . 
(3) (4) (5) (6 ) (7 ) 

(9) 


Classi- Fair 
fication Value 
by use per Are 


No. 


(1) (2) 


( 10 ) 


(11) 


1 


1810 


6 


Panchayat 


Kodassery 


VII 


Resi- 60 , 000 
dential 
plot with 
NH/ PWD 
Road access 


Revenue Divisional Office, 
Irinjalakuda . 


( Sd .) 
Revenue Divisional Officer. 


Gaz . No. 37 /2018 /DTP / CLR (Fair Value - Supplement). 


225 


10 


MALAPPURAM DISTRICT 


FORM C 
[ See Rule 5 (8 )] 

NOTIFICATION 
No, B6, 56329 /2016. 

28th April 2018. 
Whereas , it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule ( 8 ) of rule 5 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules, 1995 , the fair value of land in Malappuram District is hereby fixed as shown in schedule hereto : 


SCHEDULE 
District - Malappuram . 


Taluk — Thirurangadi. 
Serial Survey No. 
No. Sub Division 

No. and Extent 


Ward 


Name of 
Local 
Body 


Classification 

by use 


Village - Oorakam . 
Fair Value of the Revised 
Land already fixed fair value 

of Land 


Panchayath / 
Municipality / 
Corporation 

(3) 
Panchayath 


( 1 ) 


( 2 ) 


( 7 ) 


- ( 8 ) 


(4) 
Oorakam 


(5) 
9 


(6) 
Rocky Land - 


2795 


- 1 , 00 , 000 


60 , 000 


Block- 38 
Resurvey - 359 
1 . 7392 Hectare 


Collectorate , 
Malappuram . 


( Sd.) 
District Collector. 


KASARAGOD DISTRICT 
കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : അബ്ദു സ്സമദ്, പി. എ .) 
നമ്പർ ബി2 - 794/ 2018 (1). 

2018 ആഗസ്റ്റ് 18. 
വിഷയം: - കേരള മുദ്രഎത്ര നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 (2), തീയതി 6- 3- 2010. 

(2 ) മുളിയാർ വില്ലേജിലെ പൊവ്വൽ നെല്ലിക്കാട്ട് വീട്ടിൽ അബ്ദുൾ ഖാദർ ഭാര്യ ബീപാത്തുമ്മ 9- 4- 2018 - ന് 

സമർപ്പിച്ച അപേക്ഷ . 
( 3) കാസർഗോഡ് തഹശീൽദാരുടെ 16 - 7- 2018, 17 - 8 - 2018 എന്നീ തീയതികളിലെ സി3 - 9593 /18 -ാം നമ്പർ 

റിപ്പോർട്ട്. 
കാസർഗോഡ് താലൂ ക്കിൽ മു ളി യാർ വില്ലേജിൽ റീ സർവേ നമ്പർ 113 / 1 - ൽ പ്പെട്ട 6 .07 ആർ വസ് തു 
ശീമതി ബീപാത്തുമ്മ എന്ന വരുടെ കൈവശ ത്തിലും കരം തീരു വ യിലു മാ ണെന്ന് പരാമർശം ( 3) പ്രകാരം റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. എന്നാൽ പരാമർശം (1) പ്രകാരം ന്യായവില രജിസ്റ്ററിൽ ടി വസ്തുവിന് “ സർക്കാർ ഭൂമി?” വിഭാഗത്തിൽ Re. 1 
ആണ് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ടി അപാകത പരിഹരിക്കുന്നതിനായാണ് പരാമർശം (2 ) പ്രകാരം അപേക്ഷ സമർപ്പിച്ചി 
ട്ടുള്ളത്. 

- ടി അപേക്ഷയിൽ അന്വേഷണം നടത്തിയ കാസർഗോഡ് തഹശീൽദാർ അപേക്ഷ വസ്തുവിനെ "Rocky Land വിഭാഗ 
ത്തിൽ ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് പരാമർശം ( 3) പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

മേൽ സാഹചര്യത്തിൽ കാസർഗോഡ് താലൂക്കിൽ മുളിയാർ വില്ലേജിൽ റീ സർവ്വ നമ്പർ 113 /1- ൽപ്പെട്ട വസ്തുവിന് 
""Rocky Land വിഭാ ഗത്തിൽ ആർ ഒന്നിന് - 9, 000 ( ഒ ൻ പ തി നാ യിരം രൂപ മാത്രം) ന്യായ വില നിശ്ചയിച്ചുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . 

- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 - 0 43 / 2018/ റ്റി ഡി . തീയതി 31- 3 - 2018 
പ്രകാരമുള്ള വർദ്ധനവുകൂടി നിലവിലെ ന്യായവിലയ്ക്കു പുറമെ കണക്കാക്കുന്നതാണ്. 


226 


11 


FORM ‘ A ’ 
[See Rule 4 ] 


NOTIFICATION 


No. B2. 794 / 18 (2 ). 


18th August 2018 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto . 


SCHEDULE 


District - Kasaragod . 


Taluk — Kasaragod . 


Village — Muliyar. 


Sl. 


Sy 


Sub 


Re - Sy. 

Sub 
Division 


Re- Sy. Re-Sy. 
Block No . 


Division 


Ward 


Fair Value 
of the land 
Fixed Per 

Are » 


Classification 

by use 


No . 


No. 


No. 


Name of 
Panchavath / Local Body 
Municipality / Panchayath / 
Corporation Municipality/ 

Corporation 
(7) (8) 
Panchayath Muliyar 


(1) 


(2) 


(3) 


(4) 


(5) 


0 


(9 


( 10) 


(11) 


113 


1Pt 


Iriyanni 


Rocky Land 


9,000 


Revenue Divisional Office , 
Kasaragod . 


(Sd .) 
Revenue Divisional Officer. 


227 


